O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 23 
Tuesday , 23th November 2021 


1197 വൃശ്ചികം 8 
8th Vrischikam 1197 


1943 അഗ്രഹായനം 2 
2nd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


46 


Vol . X 


No. 


Part III 


Industries and Commerce 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18 


KERALA GAZETTE 


Part III 


തിരുവനന്തപുരം ജില്ലാ വ്യവസായകേന്ദ്രം ജനറൽ 

മാനേജരുടെ നടപടികമം 
നമ്പർ സി . വ്യവ / 242 / 2021 . 

2021 ഒക്ടോബർ 11 . 


തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 30-6-2020 , 22-9-2021 
എന്നീ തീയതികളിലെ DICTVM 924 ; 2021 - CS3 നമ്പർ നടപടിക്രമം പ്രകാരം നെടുമങ്ങാട് 
സീനിയർ സഹകരണ ഇൻസ്പെക്ടറെ ( വ്യവസായം ) താഴെ പറ യുന്ന 47 വ്യവസായ 
സഹകരണ സംഘങ്ങളുടെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുണ്ട് . ടി സംഘ ങ്ങളുടെ പേരിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും അവ കാ ശ ങ്ങ ൾ ഉണ്ടങ്കിൽ ആയത് ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ട് മാസത്തിനകം ലിക്വിഡേറ്ററായ സീനിയർ സഹകരണ 
ഇൻ സ് പ ക് ടറെ ( വ്യവ സാ യം ) രേഖാ മൂലം അറി യി ക്കേണ്ട താ ണ് . അതി നു ശേഷം 
വരുന്ന അവകാശങ്ങൾക്ക് സംഘമോ ലിക്വിഡേറ്ററോ മറ്റധികാരികളോ ബാദ്ധ്യസ്ഥരല്ലായെന്ന് 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


1 . 


നെടുമങ്ങാട് ബീഡി തൊഴിലാളി ICS ലി . നമ്പർ T 439 
അരുവിയോട് ഹരിജൻ ICS ലി . നമ്പർ 1 440 


2 . 


3 . 


ഡോ . അംബേദ്കർ ഗ്രാമ വ്യവസായ CS ലി . നമ്പർ T 450 


4 . 


കരകുളം ICS ലി . നമ്പർ T 436 


5 . 


പ്രിയദർശിനി വനിത ICS ലി . നമ്പർ T 454 


6 . 


കൊശഗ്രാമം ഗിരിജൻ ICS ലി . നമ്പർ T 544 


7 . 


കൈരളി വനിത ICS ലി . നമ്പർ T 541 


8 . 


കുറ്റിച്ചൽ ബ്ലാക്കിത് ആൻഡ് കാർപെന്ററി ICS ലി . നമ്പർ T 532 
കരിമംകോട് ഗിരിജൻ ICS ലി . നമ്പർ T 425 


9 . 


10 . 


പൊട്ടൻചിറ മരുതൂക്കി ഗിരിജൻ ഈറ വർക്ക്സ് ICS ലി . നമ്പർ 1 392 
കാച്ചാണി വനിത ICS ലി . നമ്പർ T 435 


11 . 


12 . 


മിത്രാനികേതൻ വനിത ICS ലി . നമ്പർ T 394 


13 . 


നെടുമങ്ങാട് താലൂക്ക് ഹാൻഡികാപ്ഡ് വനിത ICS ലി . നമ്പർ T 437 


14 . 


അരുവിക്കര പട്ടികജാതി വനിത ICS ലി . നമ്പർ T 453 


15 . 


പെരിങ്ങമ്മല വനിത ICS ലി . നമ്പർ 1 452 


16 . 


തേവിയാരുകുന്നു ഗിരിജൻ ഇഷ്ടിക നിർമ്മാണ ICS ലി . നമ്പർ T 410 
വ്ളാവെട്ടി ഗിരിജൻ റബ്ബർ ലി . നമ്പർ T 400 


17 . 


18 . 


സ്വാശ്രയ വനിത ICS ലി . നമ്പർ T 546 


19 . 


വാളിക്കോട് ഹാൻഡികാപ്ഡ് വനിത ICS ലി . നമ്പർ T 602 


21 . 


23 . 


20. വിതുര വനിത ICS ലി . നമ്പർ T 225 

മീനാങ്കൽ ഹരിജൻ മെറ്റൽ ആൻഡ് ഹോളോബിക്സ് ICS ലി . നമ്പർ T 699 
22. തുറവേലി പ്രിന്റിംങ്ങ് ആൻഡ് ബുക്ക് ബൈൻഡിങ്ങ് ICS ലി . നമ്പർ T 701 

പനയം ഗിരിജൻ ICS ലി . നമ്പർ T 710 
മണ്ണാറം ഹാൻഡികാഫ്റ്റ് ICS ലി . നമ്പർ T 717 
കോട്ടപ്പുറം വനിത പ്രിന്റിംങ്ങ് ആൻഡ് ബൈൻഡിങ്ങ് ICS ലി . നമ്പർ T 713 

നന്ദിയോട് നിറ്റ് വെയർ ICS ലി . നമ്പർ 1 735 
27. വിതുര ഗ്രാമ പഞ്ചായത്ത് ഈറ വർക്സസ് ICS ലി . നമ്പർ T 762 


24 . 


25 . 


26 . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


23th November 2021 


KERALA GAZETTE 


19 


28. കളമച്ചൽ റെഡിമെയ്ഡ് വസ്ത്ര നിർമ്മാണ വനിത ICS ലി , നമ്പർ T 754 


29. ധന്യ എസ് . സി . വനിത ICS ലി . നമ്പർ T 774 


30 . 


കരകുളം പഞ്ചായത്ത് ICS ലി . നമ്പർ T 753 


31 . 


പാങ്ങോട് ഐസ്ക്രീം ICS ലി , നമ്പർ T 736 
32. ഭരതന്നൂർ എസ് . സി . ഈറ്റ WICS ലി . നമ്പർ T 737 

നന്ദിയോട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ICS ലി . നമ്പർ T 769 
34. വെമ്പന്നൂർ പട്ടികജാതി ICS ലി . നമ്പർ T 750 
35 , ഇബ്രാഹിം കുഞ്ഞു മെമ്മോറിയൽ WICS ലി . നമ്പർ T 791 


33 . 


. 


36 . 


മിതിർമല വനിത ICS ലി . നമ്പർ T 654 


37. വെള്ളനാട് ICS ലി . നമ്പർ T 525 


38. കരിക്കുഴി ICS ലി . നമ്പർ T 771 


39 . 


41 . 


കേരള ലതർ ആൻഡ് പ്ലാസ്റ്റിക്ക് ഗുഡ്സ് നിർമ്മാണ ICS ലി . നമ്പർ T 807 
40. റബ്ബർ ആൻഡ് അഗ്രികൾച്ചർ ICS ലി . നമ്പർ T 828 

കളമച്ചൽ റാപ്പിംഗ് ആൻഡ് സൈഡിങ്ങ് ICS ലി . നമ്പർ T 755 
42. നെടുമങ്ങാട് താലൂക്ക് ഇലക്ട്രോണിക്സ് വ്യവസായ WICS ലി . നമ്പർ T 330 

ആനാട് വനിത ICS ലി . നമ്പർ T 296 
44. വെള്ളനാട് ബാത്തിക് ആൻഡ് പ്രിന്റിംങ്ങ് ICS ലി . നമ്പർ T 336 
45. കളമച്ചൽ വനിത ICS ലി . നമ്പർ T 222 


43 . 


. 


46 . 


കരകുളം ഹരിജൻ വനിത ഹാന്റിക്രാഫ്റ്റ് ICS ലി . നമ്പർ T 367 
47. ആര്യനാട് ഹാൻഡി ക്രാഫ്റ്റ് ICS ലി . നമ്പർ T 304 


താലൂക്ക് വ്യവസായ ഓഫീസ് , 
നാലാം നില , റവന്യൂ ടവർ , നെടുമങ്ങാട് . 


( ഒപ്പ് ) 
ലിക്വിഡേറ്റർ & 
സീനിയർ സഹകരണ 
ഇൻസ്പെക്ടർ ( വ്യവസായം ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.23 03:45:03 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


